Reg . No . രജി. നമ്പർ 
KL/ TV( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


ാ 


സർ 
MENT OF K 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


| No . 


8th February 2011 
| 2011 ഫെബ്രുവരി 8 
19th Magha 1932 
| 1932 മാഘം 19 


വാല്യം 56 


നമ്പർ 


Part III 


Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി1- 8320( A ) / 2010 . 

2011 ജനുവരി 4. 
- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ 1- 3- 2011 മുതൽ 29 -2 -2012 വരെ ഒരു വർഷത്തേക്ക് പഴവർഗ്ഗ 
വിപണന 

സ്റ്റാൾ - നടത്തിപ്പിനായുള്ള 

അവകാശം 

നൽകുന്ന 
തിനായി അംഗീകൃത കച്ചവടക്കാർ /ഏജന്റുമാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ താഴെപ്പറയുന്ന നിബന്ധന 
കൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 400 + വാറ്റ്. 

പകർപ്പ്- 200 + വാറ്റ്. 
ദർഘാസ് വിൽപ്പന 

തുടങ്ങുന്ന 
(ഓഫീസ് സമയങ്ങളിൽ). 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന 

തീയതിയും 
സമയവും 11 - 2 - 2011, 3 മണി. 
- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 

തീയതിയും 
സമയവും 17 - 2 - 2011 , 4 മണി. 


തീയതി - 7 - 2 - 2011 


തുറക്കുന്ന 


തീയതിയും 


സമയവും 


18 - 2 - 2011, 


ദർഘാസ് 
ഉച്ചയ്ക്ക് 12 മണി. 


ആയി 


രേഖപ്പെടുത്തുന്ന തുകയുടെ 1 ശതമാനം ഇ . എം . ഡി. ആയി ടെ റിനൊപ്പം സൂപ ിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
സമർപ്പിക്കേ താണ്. 

ടെ ർ തുറക്കുന്ന 

ദിവസം 
ഏതെങ്കിലും കാരണത്താൽ അവധിയാണെങ്കിൽ 

ടെ ർ 
തൊട്ടടുത്ത ദിവസം തുറക്കുന്നതായിരിക്കും. 


നിബന്ധനകൾ 


അടി 


സൂപ 


സ്റ്റാൾ 


1. സ്റ്റാൾ നടത്തുന്നതിന് 

| 10 x 8 ചതുരശ 

സ്ഥലം 
ആശുപ്രതി -- കോമ്പൗ ിൽ 

തീരുമാനിച്ച് 
അനുവദിക്കുന്നതായിരിക്കും. സ്റ്റാളിന്റെ ആവശ്യത്തിന് വേ വെള്ളം, വൈദ്യുതി മുതലായവ കരാറുകാരൻ സ്വന്തം 
ചെലവിൽ ലഭ്യമാക്കേ തും 

സ്വന്തം 
ചെലവിൽ താത്ക്കാലിക രൂപത്തിൽ സജ്ജീകരിക്കേ തുമാണ്. 
2. പഴവർഗ്ഗ സാധനങ്ങൾമാത്രമേ വിൽപ്പന നടത്തുവാൻ അനുവദിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം അവകാശം ഏതു സമ 

യത്തും റദ്ദ് ചെയ്യുവാനുള്ള അധികാരം സൂപ ിൽ നിക്ഷിപ്തമാണ്. 
3. സ്റ്റാളിൽ വിതരണം ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ ഗുണനിലവാരം പുലർത്തേ താണ്. അപ്രകാരം അല്ലാതെ വന്നാൽ 
കരാർ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള 

നടപടികൾ 

സ്വീകരിക്കു 
ന്നതാണ്. സ്റ്റാൾ സംബന്ധിച്ചുള്ള എല്ലാവിധ മാലിന്യങ്ങളും സ്വന്തം ചെലവിൽ അതാതു ദിവസം തന്നെ മാറ്റേ താ 
ണ്. ആശുപ്രതി പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിലായിരിക്കണം സ്റ്റാൾ പ്രവർത്തിക്കേ ത്. 
നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിക്കേ താണ്. 


- സ്റ്റാൾ ഒരു വർഷത്തേക്ക് നടത്തുന്നതിനുള്ള അവകാശം ഏറ്റവും കൂടിയ തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള 
വ്യക്തിക്ക് ഉറപ്പിക്കുന്നതും ടി വ്യക്തി പ്രസ്തുത തുക മുഴുവൻ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ ിന്റെ മുളങ്കു 
ന്നത്തുകാവിലെ ഓഫീസിൽ 

അടക്കേ തും 
- 50 - ന്റെ - മുദ്രപത്രത്തിൽ ഉടമ്പടി 

- ദിവസത്തിനകം 
ഒപ്പുവച്ച് നൽകേ തുമാണ്. കൂടുതൽ തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ച വ്യക്തി മൊത്തം തുകയുടെ 25 ശതമാനം 
അപ്പോൾ തന്നെ ഓഫീസിൽ അടക്കേ തും ബാക്കി തുക ഉടമ്പടിയോടൊപ്പം 3 ദിവസത്തിനകം ഡിമാന്റ് 
ഡാഫ്റ്റായി ഓഫീസിൽ അടയ്ക്കേ തുമാണ്. 


5. സ്റ്റാൾ നടത്തുവാൻ ദർഘാസ് സമർപ്പിക്കുന്ന ആൾ ദർഘാസ് പ്രതത്തിന്റെ പ്രസിദ്ധീകരണത്തിനുശേഷം 
സമ്പാദിച്ച സോൾവൻസി ( ക്വാട്ട് ചെയ്യുന്ന തുകയ്ക്കുള്ളത്) സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനോടൊപ്പം ദർഘാസിനോടു 
കൂടി സമർപ്പിക്കേ താണ്. 
6. അവകാശം ലഭിക്കുന്ന വ്യക്തി സ്റ്റാളിന് പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന വാടകതുക ഒരു വർഷത്തേയ്ക്ക് 

മൊത്തംമുൻകൂറായി അടച്ചിരിക്കണം. 


7. ആശുപത്രി വികസന സൊസൈറ്റിയിലേക്ക് നിർബന്ധമായും വാടക മുൻകൂറായി അടച്ചിരിക്കേ താണ്. 


N ി 


8. സ്റ്റാൾ നടത്തുന്നതിനുള്ള അവകാശം ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

സ്റ്റാൾ നടത്തുന്നതിനുള്ള അവകാശം ഒരു കാരണവശാലും ഒരു വർഷത്തിൽ കൂടുതൽ അനുവദിക്കുന്നതല്ല . 


റി 


10. കാലാവധി അവസാനിക്കുമ്പോഴോ അഥവാ മറ്റെന്തെങ്കിലും കാരണവശാലോ സ്റ്റാൾ നടത്തുന്നതിനുള്ള അവകാശം 

നഷ്ടപ്പെട്ടാൽ 7 ദിവസത്തിനകം കരാറുകാരൻ സ്വന്തം ചെലവിൽ സ്റ്റാൾ പൊളിച്ചു മാറ്റേ താണ്. അല്ലാത്തപക്ഷം 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ അത് ലേലം ചെയ്ത്തുക സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതാണ്. 


അല്ലാതെയോ 


ദർഘാസുകൾ 

കാരണസഹിതമോ 
തള്ളിക്കളയുവാനുള്ള അധികാരം സൂപ ിൽ നിക്ഷിപ്തമാണ്. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
സൂപ , 


ദർഘാസ്/ ലേലം നീട്ടിവയ്ക്കൽപരസ്യം 


നമ്പർ സി4 - 911/ 2010 . 


2011 ജനുവരി 17 . 


- കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിസൂപ ിന്റെ 7-12 - 2010 
- ലെ സി4 - 911 / 2010 -ാം നമ്പരായ ആശുപത്രി ( കോട്ടപ്പറമ്പ്) യുടെ ബിൽഡിംഗ് പെർമിറ്റ് പുതുക്കി കിട്ടുന്നതിനായി ബന്ധ 
പ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് അധികാരികൾ ആവശ്യപ്പെടുന്ന എല്ലാവിധ 
ഡ്രോയിംഗുകളും രേഖകളും സമയബന്ധിതമായി തയ്യാറാക്കി സമർപ്പിക്കുന്നതിനുള്ള ദർഘാസ് പരസ്യത്തിൽ രേഖപ്പെടു 
ത്തിയിട്ടുള്ള ദർഘാസ് വിൽപ്പന 10 - 2- 2011, 11- 2 - 2011, 14 - 2 - 2011 , 16 - 2 - 2011 എന്നീ തീയതികളിൽ രാവിലെ 10 . 30 മുതൽ 
ഉച്ചയ്ക്ക് 
മണിവരെയും - ദർഘാസ് സ്വീകരിക്കുന്നതിന്റെ 

സമയപരിധി 
18 - 2- 2011 വൈകുന്നേരം 5 മണിവരെയുമായി ദീർഘിപ്പിച്ചിരിക്കുന്നു. 19 - 2 -2011 രാവിലെ 11 മണിക്ക് ടെ റുകൾ തുറക്കുന്ന 
താണ്. ടെ റിലെ മറ്റ് വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. 


സ്ത്രീകളുടെയും കുട്ടികളുടെയും 
സർക്കാർ ആശുപത്രി, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
സൂപ . 


